Regn . No . KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg. No. KL /TV ( N )/634/ 2012 -14 


OVERNME 


കഴ 


- E 

രള സർക 
VVMENT OF 


ാർ 


KERALA 


tl cf Kk dey 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


നമ്പർ 
36 


2014 സെപ്റ്റംബർ 16 
16th September 2014 

1190 ചിങ്ങം 31 
31st Chingam 1190 

1936 ഭാദം 25 
25th Bhadra 1936 


Vol. III 


36 


No. 


No. 


Thiruvananthapuram , 

Tuesday 


PART III 


Stores Purchase 


Forest Department 


ദർഘാസ് പരസ്യം 


നമ്പർ എ - 1186 / 2014. 

2014 ആഗസ്റ്റ് 11. 
- കോഴിക്കോട് സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷന്റെ 
കീഴിലുള്ള കോഴിക്കോട് കൊയിലാണ്ടി/ വടകര റെയിഞ്ചുകളിൽ 
2014 - 15 - ലെ ഫോറസ്റ്റ് നഴ്സറികൾക്ക് ആവശ്യമായ താഴെ 
പറയുന്ന അളവിലും ഗുണനിലവാരത്തിലുമുള്ള വിത്തുകൾ, 
മണ്ണ്, പുഴമണൽ, ചാണകം എന്നിവ താഴെ വിവരിക്കുന്ന 
സ്ഥലങ്ങളിൽ വിതരണം ചെയ്യുന്നതിനായി മത്സരാടിസ്ഥാനത്തി 
ലുള്ള വെവ്വേറെ ടെണ്ടർ മുദ്രവച്ച കവറിൽ ഉൽപ്പാദകരിൽ 
നിന്നോ അംഗീകൃത ഡീലർമാരിൽ നിന്നോക്ഷണിച്ചുകൊള്ളുന്നു . 
ടെണ്ടർ ഫോറം - 600 + 5 % വാറ്റ് അടച്ച് പ്രവർത്തി ദിവസ 
ങ്ങളിൽ കോഴിക്കോട്മാത്തോട്ടത്ത് പ്രവർത്തിക്കുന്ന സോഷ്യൽ 
ഫോറസ് ടി ഡിവി ഷൻ ഓഫീസിൽ നിന്നും 
ലഭി ക്കു ന്ന താ ണ്. ടെണ്ടർ ഫോറം 29 - 9 - 2014 -ാം തീയതി 


ഉച്ച കഴിഞ്ഞ് ഒരു മണിവരെ വിത ര ണം ചെയ്യു ന്ന തും 
അന്നേദിവസം ഉച്ചയ്ക്കുശേഷം 2.30 മണിവരെ സ്വീകരിക്കുന്നതും 
പിന്നീട് 3 മണിക്ക് അപ്പോൾ ഹാജരുള്ള ദർഘാസുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറക്കു ന്ന തു മാ യിരിക്കും. നിരതദ്രവ്യം 
ഏതെങ്കിലും അംഗീകൃത ബാങ്കിൽ അടച്ച് കോഴിക്കോട് 
സോഷ്യൽ ഫോറസ്ട്രി അസിസ്റ്റന്റ് ഫോറസ്റ്റ്കൺസർവേറ്ററുടെ 
പേരിൽ കോഴിക്കോട് മാ റ ത്തക്ക വിധം പ്ലഡ് ജ് ചെയ്ത് 
ഡിമാന്റ് ഡാഫ്റ്റായി/ സ്ഥിരനിക്ഷേപ സർട്ടിഫിക്കറ്റായി 
ദർഘാസിനൊപ്പം സമർപ്പിക്കേ ണ്ട താ ണ്. വിത്തിന് എല്ലാ 
നികുതികളും ഉൾപ്പെടെയുള്ള ഒരു കി. ഗ്രാമിന്റെ നിരക്കാണ് 
രേഖപ്പെടുത്തേണ്ടതാണ്. എന്നാൽ മണ്ണ്, പുഴമണൽ, ചാണകം 
എന്നിവയ്ക്ക് ഒരു ക്യുബിക് മീറ്ററിന്റെ വിലയാണ് രേഖപ്പെടു 
ത്തേണ്ടത്. മുദ്രവയ്ക്കാത്തതും, വൈകി ലഭിക്കുന്നതുമായ 
ടെണ്ടറുകൾ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. 
ടെണ്ടർ ഫോറത്തിനോടൊപ്പം തന്നെ ടെണ്ടറിൽ കാണിച്ചിട്ടുള്ള 
ഗുണനിലവാരത്തിലുള്ള വിത്തുകൾ ( 3 സാമ്പിൾ) സൗജന്യ 
മായി നൽകേണ്ടതും അവയുടെ മുള ശതമാനം സംബന്ധിച്ച 


178 


KERALA GAZETTE 


[ PART III 


- വിവരങ്ങൾ ഹാജരാക്കേണ്ടതുമാണ്. ഏറ്റവും കുറഞ്ഞ 
നിരക്ക് രേഖപ്പെടുത്തിയ വ്യക്തി ഓരോന്നിനും 100- ന്റെ മുദ 
പ്രതത്തിൽ അറിയിപ്പ് കിട്ടി 7 ദിവസത്തിനകം 2.5 % തുക 

സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് വെച്ച് ഉടമ്പടി വെക്കേ ണ്ടതും 
സയെ ഓർഡർ ലഭിക്കുന്നതനുസരിച്ച് കാലാവധിക്കുള്ളിൽ 
നിർദ്ദേശിച്ച സ്ഥലത്ത് വിതരണം ചെയ്യാൻ ബാദ്ധ്യസ്ഥനുമായി 

- 1 ക്ക 
ഗുണനിലവാരം ബോദ്ധ്യപ്പെട്ടതിനുശേഷമേ അവസാന ബിൽ 
പ്രകാരമുള്ള തുക നൽകുകയുള്ളു. യഥാസമയം വിതരണം 
ചെയ്യുന്നതിൽ വീഴ്ചവരുത്തുന്നപക്ഷം കേരള സ്റ്റോർ പർച്ചേസ് 
മാനുവലിൽ അനുശാസിക്കുംവിധത്തിലുള്ള പിഴ ഈടാക്കുന്ന 
താ യി രിക്കും. വനം വകു പ്പിൽ നില വിലുള്ള ടെണ്ടർ 
സംബ ന്ധിച്ച എല്ലാ നിബ ന്ധ ന കളും ഈ ടെണ്ടറിനും 
ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന 
മേൽവിലാസത്തിലോ, 0495 - 2416900 എന്ന ഫോൺ നമ്പരിലോ 
അന്വേഷിക്കാവുന്നതാണ്. 


മേൽപ്പറഞ്ഞ ടെണ്ടറിൽ കാണിച്ച സാധനത്തിന്റെ അളവ് 
ഉദ്ദേശം മാത്രമാണ്. ഏതെങ്കിലും കാരണവശാൽ 29 -9 -2014- ന് 
ടെണ്ടർ ഇല്ലാതെ വന്നാൽ 30- 9 - 2014 - ന് പുനർ ടെണ്ടർ അതേ 
സമയത്തും സ്ഥലത്തും സ്വീക രി ക്കു ന്ന താ യി രി ക്കും . 
അവിചാരിത കാരണങ്ങളാൽ ടെണ്ടർ തീയതി ഒഴിവ് ദിനമായി 
വന്നാൽ അതിന്റെ പിറ്റേ ദിവസം അ തേ സമയത്തും 
സ്ഥലത്തും ടെണ്ടർ നടത്തുന്നതായിരിക്കും. 
അസിസ്റ്റന്റ് ഫോറസ്റ്റ് 

- ( ഒപ്പ്) 
കൺസർവേറ്ററുടെ കാര്യാലയം, അസിസ്റ്റന്റ് ഫോറസ്റ്റ് 
സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ, കൺസർവേറ്റർ. 
കോഴിക്കോട്. 

- ( കേരള ഗവർണ്ണർക്കുവേണ്ടി) 


ദർഘാസ് പരസ്യം 


നമ്പർ എ . 1187 / 2014 . 


2014 ആഗസ്റ്റ് 11. 


ക്രമ സപ്ലെചെയ്യേണ്ട ആവശ്യം ഉദ്ദേശവില നിരതദ്രവ്യം 
നമ്പർ സാധനങ്ങൾ സാധനത്തിന്റെ 

അളവ് 


3,000 


1 വിത്തുകൾ: രക്തചന്ദനം, 

നെല്ലി, കുമിഴ്, താന്നി, 
കരിങ്ങാലി, സീതപ്പഴം, 
വെന്തേക്ക്, കുന്നിവാക , 
നീർ മ രുത്, വേങ്ങ , 
മുരിങ്ങ , കണിക്കൊന്ന , 
കൂവളം, പതിമുഖം, 
ആര്യവേപ്പ്, മഹാഗണി, 3000 കി. ഗ്രാം . 3 ലക്ഷം 
ഞ 3 വ ൽ , ഉങ്ങ് , 
പൊൻചെമ്പകം, വേപ്പ്, 
നീർമാതളം,ആഞ്ഞിലി, 
നരിവേങ്ങ , മണിമരുത്, 
നാട്ടുമാവ്, കൊടംപുളി, 
ചന്ദനം, അശോകം, 
പൂ വ ര ശ്ശ് , പ്ലാവ്, 
കറിവേപ്പ്, ലക്ഷ്മിതരു , 
ഇരൂൾ, വീട്ടി, മുള, 
ഈറ്റ, ചരൽക്കൊന്ന, 
കല്ലൻമുള, ഇലഞ്ഞി 


-- കോഴിക്കോട് സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷന്റെ കീഴിൽ 
വിവിധ നഴ്സറികളിൽ 2014 - 15 വർഷത്തിൽ വിവിധയിനം 
കൂടത്തെകൾ ഉല്പാദിപ്പിക്കേണ്ട ആവശ്യത്തിലേക്കായി താഴെ 
ചേർത്തിട്ടുള്ള പ്രകാരം വിശദമാക്കിയിട്ടുള്ള രീതിയിൽ തൈകൾ 
ഉണ്ടാ ക്കു ന്ന തിനുള്ള പോളി ത്തീൻ ബാഗു കൾ സ 
ചെയ്യുന്നതിന് ദർഘാസുകൾ അംഗീകൃത ഉൽപ്പാദകരിൽ നിന്നും/ 
വിത ര ണ ക്കാ രിൽ നിന്നും മുദ്രവച്ച കവറിൽ ക്ഷണിച്ചു 
കൊള്ളുന്നു . പ്രസ്തുത കവറിന്റെ പുറത്ത് “ പോളിത്തീൻ 
ബാഗുകൾ സപ്ലെചെയ്യുന്നതിനുള്ള ദർഘാസ് എന്ന് എഴുതി 
അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ, സോഷ്യൽ ഫോറസ്ട്രി 
ഡിവിഷൻ, കോഴിക്കോട് പി . ഒ . അരക്കിണർ, മാത്തോട്ടം, 
പിൻ - 673 028 എന്ന മേൽ വി ലാ സ ത്തിൽ നിശ്ചിത 
സമയത്തിനകം സമർപ്പിക്കേണ്ടതാണ്. 

പോളിത്തീൻ ബാഗിന്റെ വിശദാംശങ്ങൾ 
I. 12 cm X 18 cm , 180 ഗേജ് - 1200 കി . ഗ്രാം (ഉദ്ദേശം) 

( ഒരു കി. ഗ്രാം ഉദ്ദേശം 500 എണ്ണം) 
( സുതാര്യമായതും ഒരിഞ്ചിന് മുകളിൽ തുല്യ അകലത്തിൽ 
4 നീർവാർച്ച് തുളകളോട് കൂടിയത്) 
II . 20 cm X 32 cm , 400 ഗേജ് - 75 കി. ഗ്രാം (ഉദ്ദേശം) 

( ഒരു കി. ഗ്രാം ഉദ്ദേശം 350 എണ്ണം) 
( സുതാര്യമായതും ഒരിഞ്ചിന് മുകളിൽ തുല്യ അകലത്തിൽ 
4 നീർവാർച്ച് തുളകളോട് കൂടിയത്). 


2 മണ്ണ് 


450 കി. മീ . 1.50 ലക്ഷം 


1,500 


അടങ്കൽ തുക 


2 ,10, 000. 


3 പുഴമണൽ 


| 110 ക്യൂ . മീ . 1.65 ലക്ഷം 


1,650 


4 ചാണകം 


110 ക്യൂ . മീ . 1. 10 ലക്ഷം 


1, 500 


നിരതദ്രവ്യം - 2,100. 
ദർഘാസ് ഫോറത്തിന്റെ വില : 

ഒറിജിനിൽ 400 + 5 % വാറ്റ്. 


ദർഘാസ് ഫോറത്തിന്റെ വില 


600 + 5 % വാറ്റ്. 


വിതരണം ചെയ്യേണ്ട സ്ഥലം- എലത്തൂർ, ചെട്ടിക്കുളം, 
ചോമ്പാല , മടവൂർ, പൈമ്പാല ശ്ശേ രി , വരട്ട്യാക്ക് കൂടാതെ 
പുതിയ നഴ്സറി സൈറ്റുകൾ. 


ടെണ്ടർ തീയതി -- 29- 9 -2014 . 
ദർഘാസ് ഫോറങ്ങൾ ടെണ്ടർ തീയതിയിൽ ഉച്ചയ്ക്ക് 
1 മണി വരെ കോഴിക്കോട് സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ, 
അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ ഓഫീസിൽ നിന്നും 
ലഭിക്കുന്നതാണ്. 

- പൂരിപ്പിച്ച ദർഘാസ് ഫോറങ്ങൾ അന്നേദിവസം പകൽ 
2 .30 മണി വരെ സ്വീക രി ക്കു ന്ന തും പകൽ 3 മണിക്ക് 
സ്ഥലത്ത് ഹാജരുള്ള ദർഘാസുകാരുടെ കൂടി സാന്നിദ്ധ്യത്തിൽ 
- തുറന്ന് പരിശോധിക്കുന്നതുമാണ്. 


വിതരണം ചെയ്യേണ്ട കാലയളവ് - കരാർ തീയതി മുതൽ 
15 ദിവസം. 


ബന്ധപ്പെടേണ്ട ഓഫീസിന്റെ വിലാസം - അസിസ്റ്റന്റ് 
ഫോറസ്റ്റ് കൺസർവേറ്റർ, സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ, 
വനശ്രീ,മാത്തോട്ടം, കോഴിക്കോട്. 


ദർഘാസ് തീയതി പൊതു ഒഴിവ് ദിവസമായി പ്രഖ്യാപി 
ക്കുന്നപക്ഷം അടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത സമയത്തും, 
സ്ഥലത്തും ദർഘാസ് ഫോറങ്ങൾ യഥാക്രമം ലഭ്യമാകുന്നതും 
സ്വീകരിക്കുന്നതും തുറന്ന് പരിശോധിക്കുന്നതുമാണ്, 


വ്യവസ്ഥകൾ 


1. കരാറിൽ ഏർപ്പെടുന്ന തീയതി മുതൽ 15 ദിവസ 

ത്തിനകം പോളിത്തീൻ ബാഗുകൾ സപ്ലെചെയ്യേണ്ട 
താണ്. 


2. മേൽപ്പറഞ്ഞ കാലയളവിനുള്ളിൽ നിശ്ചിത അളവിൽ 
സയെപൂർത്തിയാക്കുവാൻ സാധിക്കാത്തപക്ഷം ടി 
ദർഘാസ് റദ്ദാക്കിയതായി കണക്കാക്കുകയും ടിയാന്റെ 
നഷ്ടോത്തരവാദിത്വത്തിൽ വീണ്ടും പോളിത്തീൻ 
ബാഗുകൾ വാങ്ങുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്ന 
തുമാണ്. 
3. നിരതദ്രവ്യം ഏതെങ്കിലും അംഗീകൃത ബാങ്കിൽ അടച്ച് 

കോഴിക്കോട് സോഷ്യൽ ഫോറസ്ട്രി അസിസ്റ്റന്റ് 
ഫോറസ്റ്റ് കൺസർവേറ്ററുടെ പേരിൽ കോഴിക്കോട് 
മാറത്തക്കവിധം പ്ലഡ്ജ് ചെയ്ത് ഡിമാന്റ് ഡ്രാഫ്റ്റായി 
സ്ഥിരനിക്ഷേപ സർട്ടിഫിക്കറ്റായി ദർഘാസിനൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. 
പട്ടികയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള എണ്ണങ്ങൾ ഉദ്ദേശം 
മാത്രമാണ്. രണ്ടുതരം പോളിത്തീൻ ബാഗുകൾ വിതരണം 
ചെയ്യു ന്നതിന് ആവശ്യമായ ഒരു കിലോഗ്രാമിന്റെ 
വില യാണ് പ്രത്യേകം പ്രത്യേകം ദർ ഘാ സിൽ 

രേഖപ്പെടുത്തേണ്ടത്. 
5. പോളിത്തീൻ ബാഗുകൾമാത്തോട്ടം വനശ്രീയിലെ 

സോഷ്യൽ ഫോറസ് ടി ഡിവി ഷൻ ഓഫീസിൽ 
വിതരണം ചെയ്ത്രസീത് വാങ്ങേണ്ടതാണ്. 


6. അംഗീകരിക്കപ്പെടുന്ന ദർഘാസുകാരൻ നിരതദ്രവ്യ 
തുകയ് ക്ക് പുറമേ അടങ്കൽ തുകയുടെ രണ്ട്ര 
ശതമാനം ( 2.5 %) തുകകൂടി സെക്യൂരിറ്റി വച്ച് ദർഘാസ് 
അംഗീകരിക്കുന്നതിനായി അറിയിക്കുന്ന തീയതി മുതൽ 
ഏഴ് ദിവസത്തിനകം കരാറിലേർപ്പെടേണ്ടതാണ്. 


7. ഡോപ് ടെസ്റ്റ് അടക്കമുള്ള പോളിത്തീൻ ബാഗുകളുടെ 
ഗുണനിലവാരത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ തുക 

നൽകുകയുള്ളു. 
8. കേരള ഫോറസ്റ്റ് കോഡിലും, കേരള സ്റ്റോർ പർച്ചേസ് 
മാനുവലിലും മറ്റ് സർക്കാർ നിർദ്ദേശങ്ങളിലും പറയുന്ന 
വ്യവസ്ഥകൾ ഈ ദർഘാസിനും ബാധകമാണ്. 
ഏതെങ്കിലും കാരണവശാൽ 29 - 9 - 2014 - ന് നിശ്ചിത 
സമ യ ത്തി നകം ദർഘാസ് നടക്കാതെ വന്നാൽ 
30 -9- 2014- ന് പുനർ ദർഘാസ് നടത്തുന്നതാണ്. 
കൂടുതൽ വിവ ര ങ്ങൾക്ക് പ്രവൃത്തി ദിവ സ ങ്ങ ളിൽ 
കോഴിക്കോട് സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ ഓഫീസിലെ 
0495 - 2416900 എന്ന ഫോൺ നമ്പരിൽ അന്വേഷിക്കേണ്ടതാണ്. 


സോഷ്യൽ ഫോറസ്ട്രി 
ഡിവിഷൻ, കോഴിക്കോട്. 


- (ഒപ്പ്) 
അസിസ്റ്റന്റ് ഫോറസ്റ്റ് 

കൺസർവേറ്റർ. 
( കേരള ഗവർണ്ണർക്കുവേണ്ടി) 


